Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV(N )/ 634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNO 


. 
കേരള 


ള സർക്ക 


NMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 ആഗസ്റ്റ് 21 
21st August 2018 

1194 ചിങ്ങം 5 
5th Chingam 1194 
1940 ശ്രാവണം 30 
30th Sravana 1940 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


വിജ്ഞാപനം 


നമ്പർ ബി - 9 / 2018. 


2018 ജൂ 


ലൈ 27 . 


ആലപ്പുഴ ജില്ലയിൽ മത്സ്യവകുപ്പ് അരൂർ ഫിഷറീസ് 
സെക്ഷ നിൽപ്പെട്ട സി 45 / 77 -ാം നമ്പർ ചീന വല രണ്ടാം 
തര ത്തിൽ പ്പെടുത്തി ചേർത്തല താലൂക്കിൽ അരൂർ 
വില്ലേ ജിൽ അരൂർ മുറിയിൽ പന യത്ത് വീട്ടിൽ 
പി. കെ. വാസു എന്നയാൾക്ക് പതിച്ച് പട്ടയം നൽകിയിട്ടുള്ളതാണ്. 
ടി ചീന വല ടിയാന്റെ കൈ വ ശാ നു ഭ വ ത്തി ലി രിക്കെ 
മരണമടഞ്ഞതിനെത്തുടർന്ന് പിന്തുടർച്ചാവകാശികളായ രണ്ടാം 
പേരു കാരി ഷാലി മോൾ, മൂന്നാം പേരു കാരി രാജി മോൾ 
എന്നിവർ മൂന്നാം പേരുകാരിയുടെ വിവാഹ ആവശ്യാർത്ഥം 
നോക്കി നടത്താൻ പറ്റാതായ സാഹചര്യത്തിൽ ടി ചീനവല 
2009-ാമാണ്ട് ഏപ്രിൽ മാസം 4 -ാം തീയതി കുത്തിയതോട് 
സബ് രജിസ്ട്രാരാഫീസിലെ 783/ 09 -ാം നമ്പരായി രജിസ്റ്റർ 
ചെയ്തു തീറാധാര പ്രകാരം ടി വില്ലേജിൽ ടി മുറിയിൽ 
പനയന്തറ വീട്ടിൽ കൃഷ്ണൻമകൻ മത്സ്യബന്ധനം നടത്തും 
59 വയസ്സുള്ള രാജൻ പേർക്ക് തീറായി വിറ്റിട്ടുള്ളതാകുന്നു . 
രാജൻ ടി ചീനവല തന്റെ പേരിൽ കൂട്ടി പോക്ക് വരവ് ചെയ്ത് 


പുതിയ പട്ടയം നൽകണമെന്ന് കാണിച്ച് പ്രമാണത്തിന്റെ 
ശരിപകർപ്പ് സഹിതം അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. 
അ ന്വേ ഷ ണ ത്തി ൽ ടിയാൻ ഇപ്പോൾ മത്സ്യബന്ധന 
| പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളി 
കുടുംബമാണെന്നറിയുന്നു . മേൽ വിവരിച്ച സാഹചര്യത്തിൽ ടി 
സി 45 /77 -ാം നമ്പർ ചീന വലയുടെ പഴയ പട്ടയം 
റദ്ദ് ചെയ്ത് പുതിയ പട്ടയം ടിയാന് നൽകു ന്ന തി നായി 
തീരുമാനിച്ചിരിക്കുന്നു . ആയതിന് ആർക്കെങ്കിലും ന്യായമായ 
ആക്ഷേപമോ നിർദ്ദേശമോഉണ്ടെങ്കിൽ അത് ഈ പരസ്യം 
പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം 
പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 
തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ 
രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരറിയിപ്പു കൂടാതെ 
ടി സി 45/77 -ാം നമ്പർ ചീനവലയുടെ പഴയ പട്ടയം റദ്ദ് 
ചെയ്ത് പുതിയ പട്ടയം ടി രാജൻ പേർക്ക് നൽകുന്നതാണെന്ന് 
ഇതിനാൽ സകലമാനപേരെയും അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 

( ഒപ്പ്) 
- ഡയറക്ടറാഫീസ്, ആലപ്പുഴ. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


Gaz. No. 34 /2018/DTP (Fisheries). 


255 


